Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


| 22nd October 2013 
2013 ഒക്ടോബർ 22 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Aswina 1935 
1935 ആശ്വിനം 30 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വസ്തു ഒത്തുമാറ്റ വിജ്ഞാപനം 
നമ്പർ എ1- 7016 / സിആർ. 

2013 സെപ്റ്റംബർ 24 . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7016 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത മലപ്പുറം ജില്ല , ഏറനാട് താലൂക്ക്, കൊടിക്കുന്ന് 
പള്ളിപറമ്പ് വഖഫിന് കീഴിൽ നടത്തിവരുന്ന ഹയാത്തുൽ 
ഇസ്ലാം മദ്രസ്സക്കവകാശപ്പെട്ട അരീക്കോട് SRO -യിലെ 1822/ 58, 
124 / 75 എന്നീ നമ്പർ ആധാരങ്ങൾ പ്രകാരമുള്ള ബ്ലോക്ക് 15 , 
റി . സ . 36 / 1, 61 / 5 - ൽപ്പെട്ട വഖഫ് വസ്തു വിലെ തെക്കെ 
അറ്റത്തായി 1.51 സെന്റ് സ്ഥലവും ഏറനാട് താലൂക്ക് വിളയിൽ 
അംശം മുണ്ടക്കൽ ദേശത്ത് മോയങ്ങാൻ ഉണ്യായിൻകുട്ടി ഭാര്യ 
ആസ്യ എന്നവർക്ക് അവകാശപ്പെട്ട അരീക്കോട് SRO - യിലെ 
13 88 / 78 നമ്പർ ആധാ ര പ കാ രമുള്ള ബ്ലോക്ക് 15 , 
റി . സ . 36 / 3 - ൽപ്പെട്ട വസ്തു വിൽനിന്ന് (മദ്രസ്സയുടെ പിറക് 
വശത്തായി സ്ഥിതിചെയ്യുന്ന) 3.33 സെന്റ് സ്ഥലവുമായി ഒത്ത് 
മാറുന്നതിന് വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 

മേൽ ഒത്ത് മാറ്റം സംബ ന്ധിച്ച് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ 
ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസ 
ത്തിനുള്ളിൽ സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, കെ . എസ്. ഇ . ബി . 
കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മഞ്ചേരി, മലപ്പുറം ജില്ല - 676 121 


എന്ന വിലാസത്തിൽ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാ 
ണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല 
എന്ന വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഡിവിഷണൽ ആഫീസ്, 

- ( ഒപ്പ്) 
കെ .എസ്. ഇ . ബി. കോംപ്ലക്സ് , 

സീനിയർ സൂപ്രണ്ട്. 
മലപ്പുറം. 

വസ്തു വിൽപന വിജ്ഞാപനം 


- (1) 


നമ്പർ എ4- 175/ സിആർ. 

2013 സെപ്റ്റംബർ 23. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 175 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസർഗോഡ് ജില്ല , ഹോസ്ദുർഗ്ഗ് 
താലൂക്ക്, ചിത്താരി വില്ലേജ്, ചിത്താരി ഖിളർ ജുമാമസ്ജിദിന്റെ 
കീഴിലുള്ള ചിത്താരി അസ്സീ സിയ മദ സ്സക്ക വ കാ ശ പ്പെട്ട 
ഹോസ്ഥർഗ്ഗ് സബ് രജിസ്ട്രാർ ഓഫീസിലെ 1159 / 1974 -ാം 
നമ്പർ ആധാരപ്രകാരമുള്ളതുമായ കീക്കാനം വില്ലേജ്, റി. സ . 
നമ്പർ 140 / 3 - ൽപ്പെട്ട 15 /2 സെന്റ് വസ്തു വിൽപ്പന നടത്തു 
ന്നതിനും വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് 
അപ്പാർട്ട്മെന്റ് പണിയുന്നതിനുമുള്ള ബോർഡനുമതിക്കായി 
വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 

മേൽ പ്രകാരം വസ്തു വിൽപ്പന നടത്തി അപ്പാർട്ട്മെന്റ് 
നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമോ അഭിപ്രായമോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ഓഫീസർ - ഇൻ- ചാർജ്ജ്, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, 
ഡെൽറ്റ ടവർ, താണ് പി. ഒ., കണ്ണൂർ- 12 എന്ന വിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേ ണ്ട താ ണ്. നിശ്ചിത സമയപരിധി 
കഴിഞ്ഞ്ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും യാതൊരു 
കാര ണ വ ശാലും പരി ഗ ണിക്കു ന്ന ത ല്ലെന്നും ഇതിനാൽ 
അറിയിക്കുന്നു . 


നമ്പർ എ4- 87/ സിആർ. 

2013 സെപ്റ്റംബർ 23. 
-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 87 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസർഗോഡ് ജില്ല , ഹോസ്ദുർഗ്ഗ് 
താലൂക്ക്, ഉദുമ വില്ലേജ്, കണ്ണി ക്കു ള ങ്ങര ഹൈദ്രോസ് 
ജുമാഅത്ത്പള്ളിക്ക് അവകാശപ്പെട്ടതും ഉദുമ സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 1847 / 1979 -ാം നമ്പർ ആധാരപ്രകാരമുള്ളതുമായ 
ഉദുമ വില്ലേജ്, റി . സ . നമ്പർ 130 / 5, 130 /8എ , 130 / 9 - ൽപ്പെട്ട 
യഥാക്രമം 45 /2, 4, 10 സെന്റ് വസ്തുക്കൾ വിൽപ്പന നടത്തി 
ആയതിൽ നിന്ന് ലഭി ക്കു ന്ന തുക ഉപയോഗിച്ച് ഉദുമ 
ഇസ്ലാമിയ എ .എൽ. പി . സ്കൂളിനവകാശപ്പെട്ട റി . സ . നമ്പർ 
116 / 2 - ൽ പ്പെട്ട 101/2 സെന്റ് വസ്തു വാങ്ങു ന്ന തി നു ള്ള 

ബോർ ഡ നു മ തിക്കായി വഖഫ് അ ധി കൃ തർ അ പേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 

മേൽ പ്രകാരം വസ്തു വിൽപ്പന നടത്തിമറ്റൊരു വസ്തു 
വാങ്ങുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
അഭി പാ യമോഉണ്ടങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ഓഫീസർ- ഇൻ- ചാർജ്ജ്, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, 
ഡെൽറ്റ ടവർ, താണ് പി. ഒ., കണ്ണൂർ- 12 എന്ന വിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധി കഴിഞ്ഞ് 
ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപാ യ ങ്ങളും യാതൊരു 
കാര ണ വ ശാലും പരി ഗ ണി ക്കു ന്ന ത ല്ലെന്നും ഇതിനാൽ 
അറിയിക്കുന്നു. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഡിവിഷണൽ ആഫീസ്, 

(ഒപ്പ്) 
ഡെൽറ്റ ടവർ, കണ്ണൂർ. 

ഓഫീസർ- ഇൻ- ചാർജ്ജ്. 


